Government of Kerala 
- കേരള സർക്കാർ 

2011 


Reg . No. രജി. നമ്പർ 
KL/ TV( N ) /12 / 2009 - 2011 


GOVERNMA 


ാർ 


രം 
VMENT OF 


KERALA 


- 


न्यान अपत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LVI 
വാല്യം 56 


4th January 2011 

2011 ജനുവരി 4 
14th Pousha 1932 
1932 പൌഷം 14 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Commissionerate of Land Revenue 


പാലാ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 
നമ്പർ 1878/ 2010 / ഡി.(1). 

2010 ഡിസംബർ 6. 
വിഷയം: - ജമാബന്തി പരി ശോ ധ ന - 2009 - 10 കാല യ ളവ് വൈക്കം താലൂക്ക്- ഉദ്യോ ഗ സ്ഥരെ 

നിയമിച്ച് ഉത്തരവാകുന്നു . 
വായിച്ചത്: - കോട്ടയം ജില്ലാ കളക്ടറുടെ 6- 5 - 2010 - ലെ എൻ3 -19687 / 10 -ാം നമ്പർ നടപടിക്രമം. 


വൈക്കം താലൂക്കിലെ ജമാബന്തി ഓഫീസറായി പാലാ റവന്യൂ ഡിവിഷണൽ ആഫീസറെ ( സബ് കളക്ടർ, പാലാ) നിയമിച്ച് 
വാ യ ന പകാരം ജില്ലാ കള ക് ടർ 

ഉത്ത ര വാ യിട്ടു ള്ള 
താ ണ് . മേൽ സാഹ ച ര്യ ത്തിൽ 

ക്കം 

- താലൂ ക്കില 
ജമാബന്തി പരിശോധനാ അതത് വില്ലേജാഫീസുകളിൽവച്ച് അനുബന്ധത്തിൽ ചേർത്തിട്ടുള്ള തീയതികളിൽ പാലാ റവന്യൂ ഡിവി 
ഷണൽ ഓഫീസർ നടത്തുന്നതാണ്. 


വില്ലേ ജാ ഫീസു ക ളിലെ 2009 - 10 കാല യള വിലെ ഈ ആഫീസിൽ നിന്നുള്ള ജമാ ബന്തി പരിശോധന നട ത്തു ന്ന 
തിനായി അനുബന്ധത്തിൽ കാണിച്ചിട്ടുള്ളതുപ്രകാരം സീനിയർ സൂപ്രണ്ട്ജൂനിയർ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ 
നിയമിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വില്ലേജാഫീസുകളിലെ അക്കൗണ്ടുകൾ, രജിസ്റ്ററുകൾ മറ്റു അനു 
ബന്ധ റിക്കാർഡുകൾ എന്നിവ സൂക്ഷ്മ പരിശോധന നടത്തി ചെക്ക് മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടതാണ്. 


തഹ ശീൽ ദാരുടെ പാ ഥ മിക പരി ശോ ധ ന ടി തീയ തി കൾക്ക് മുമ്പായി പൂർത്തീ ക രി ക്കേ ണ്ട തും ജമാ ബന്തി 
പരി ശോ ധ ന യ് ക്ക് 

ആ വ ശ്യ മാ യ - ഫോറ ങ്ങ ൾ 

എല്ലാ 

വില്ലേ ജ 
കളിലും ലഭ്യമാണെന്ന് തഹശീൽദാർ ഉറപ്പു വരുത്തേണ്ടതുമാണ്. എല്ലാ വില്ലേജ് ജീവനക്കാരും പരിശോധനാ വേളയിൽ 
ഓഫീസിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. 


ജമാബന്തി 2009 - 10 വൈക്കം താലൂക്ക് പാലാ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ പരിശോധനക്രമം 


വില്ലേജ് 


പരിശോധന 
ഉദ്യോഗസ്ഥന്റെ 

പേര് 


പരിശോധന 
തീയതി 


ജമാബന്തി 
ഓഫീസറുടെ 
പരിശോധനാ 
തീയതി 


- (2) 


( 3 ) 


ചെമ്പ് 


10 - 1 - 2011 & 11 - 1 - 2011 


29 - 1- 2011 


14 - 1 - 2011 & 15 - 1 - 2011 


29 - 1 - 2011 


കുലശേഖരമംഗലം 
വൈക്കം 
വടക്കേമുറി 


5 - 2 - 2011 


19 - 1- 2011 & 20 - 1- 2011 
12 - 1 - 2011 & 13 - 1 - 2011 


29 - 1 - 2011 


നടുവിലെ 


17 - 1 - 2011 & 


18 - 1 - 2011 


5 - 2 - 2011 


വടയാർ 


5 - 2 - 2011 


ശ്രീ . ഇ . എം. കുരുവിള -എസ്. എസ്. 
ശ്രീ . സാബു സെബാസ്റ്റ്യൻ- യു . ഡി . സി. 
ശ്രീമതി പ്രമീളാ കുമാരി, റ്റി. പി.- യു . ഡി. സി. 
ശ്രീമതി സവിത പി . ചന്ദ്രൻ -എൽ. ഡി . സി . 
ശ്രീ . സെബാസ്റ്റ്യൻ മാത്യു - ജെ . എസ്. 
ശ്രീമതി സരളാഭായി- യു . ഡി . സി . 
ശ്രീമതി അനിലാ ടോം - യു . ഡി. സി. 
ശ്രീ . ജൈജു കെ . ജോസ്- യു . ഡി . സി. 
ശ്രീ . ഇ . എം . കുരുവിള എസ്.എസ്. 
ശ്രീ . സാബു സെബാസ്റ്റ്യൻ- യു . ഡി . സി. 
ശ്രീമതി പ്രമീളാ കുമാരി, റ്റി . പി.- യു . ഡി. സി. 
ശ്രീമതി സവിത പി . ചന്ദ്രൻ-എൽ. ഡി. സി . 
ശ്രീ . സെബാസ്റ്റ്യൻ മാത്യു - ജെ. എസ്. 
ശ്രീമതി സരളാഭായി- യു . ഡി. സി . 
ശ്രീമതി അനിലാ ടോം - യു . ഡി . സി. 
ശ്രീ . ബിനോയി ജോസഫ്-എൽ. ഡി. സി . 


21 - 1- 2011 & 22 - 1- 2011 
24 - 1 - 2011 & 25 - 1- 2011 


മാഞ്ഞൂർ 


11 - 2 - 2011 


കല്ലറ 


3 - 2 - 2011 & 4 - 2 - 2011 


19 - 2 - 2011 


19- 2 - 2011 


വെച്ചൂർ 
കടുത്തുരുത്തി 


9 - 2 - 2011 & 10 - 2 - 2011 
27 - 1 - 2011 & 28 - 1 - 2011 


11 - 2 - 2011 


11 - 2 - 2011 


മുട്ടുച്ചിറ 
കോതനല്ലൂർ 


7 - 2- 2011 & 8- 2 - 2011 
14- 2 - 2011 & 15 - 2 - 2011 


19 - 2 - 2011 


തലയാഴം 


17 - 2 - 2011 & 


18 - 2 - 2011 


19 - 2 - 2011 


28 - 2 - 2011 


ശ്രീ . ഇ . എം . കുരുവിള എസ്.എസ്. 
ശ്രീ . സാബു സെബാസ്റ്റ്യൻ- യു . ഡി. സി . 
ശ്രീ . ജോജി തോമസ്-എൽ. ഡി . സി . 
ശ്രീ. ബിനോയി ജോസഫ്-എൽ. ഡി. സി. 
ശ്രീ. സെബാസ്റ്റ്യൻ മാത്യു - ജെ . എസ്. 
ശ്രീമതി സരളാഭായി - യു . ഡി. സി . 
ശ്രീമതി അനിലാ ടോം - യു . ഡി. സി . 
ശ്രീ . ജൈജു കെ . ജോസ്- യു . ഡി. സി. 


ഞീഴൂർ 
വെള്ളൂർ 


21 - 2 - 2011 & 22 - 2 - 2011 
23 - 2 - 2011 & 24- 2 -2011 


28 - 2 - 2011 


മുളക്കുളം 


25 - 2 -2011 & 26 - 2 - 2011 


28 - 2 - 2011 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, 
പാലാ . 


- ( ഒപ്പ്) 
ജമാബന്തി ആഫീസർ & 
റവന്യൂ ഡിവിഷണൽ ആഫീസർ. 


